Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/634/2012 - 14 


GOVERNO 


കേരള 


. സർക്കാർ 


NMENT OF 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th November 2013 
| 2013 നവംബർ 19 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


28th Karthika 1935 
1935 കാർത്തികം 28 


PART III 
Industries Department 


താല്പര്യമില്ലാത്തതിനാൽ ലിക്വിഡേറ്റ് ചെയ്ത് 
ഉത്തരവാകുന്നതിന് രജിസ്ട്രാറോട് അപേക്ഷിക്കാൻ തീരുമാനിച്ച് 
അപേക്ഷിക്കുകയുണ്ടായി. മേൽ പരാമർശം ( 2 ) പ്രകാരം 
പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്ത സീനിയർ സഹകരണ 
ഇൻ സ് പക്ടർ ( വൈത്തിരി താലൂക്ക്) ലിക്വിഡേറ്റ് 
ഉത്തരവാകുന്നതിന് ശുപാർശ ചെയ്യുകയുണ്ടായി. സംഘത്തിന്റെ 
ഒടുവിലത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് സംഘം ലിക്വിഡേറ്റ് 
ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾഉണ്ടെങ്കിൽ 
ബോധിപ്പിക്കാനായി അവസരം നൽകി കത്തുകൾ 
അയച്ചുവെങ്കിലും ആരും പ്രതികരിക്കുകയുണ്ടായില്ല . 


വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

മാനേജരുടെ നടപടിക്രമം 

- ( ഹാജർ: സി . ധർമ്മരാജൻ) 
നമ്പർ ഡി / 1281/2011. 

2013 ഒക്ടോബർ 4. 
വിഷയം: - വ്യവസായം - സഹ ക ര ണം - തരിയോട് 

പഞ്ചായത്ത് വനിതാ വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ എസ്. ഇൻ ഡ് 
( ഡബ്ല .) 2, കാവുമന്ദം പി . ഒ ., 1969 കേരള 
സഹകരണ നിയമം സെക്ഷൻ 71( 2 ) ബി 
പ്രകാരം സമാപ്തീകരിക്കൽ ലിക്വിഡേറ്ററെ 
നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 

സംബന്ധിച്ച്. 
പരാമർശം: - ( 1 ) 12 - 7 - 2 013 - ലെ സംഘം പൊതു 

യോഗത്തിന്റെ തീരുമാനം. 
അഡ്മിനിസ്ട്രേറ്ററുടെ 15 - 7 - 2013 - ലെ 

ജെസിഐ / 14 / 12 -ാം നമ്പർ റിപ്പോർട്ട്. 
തരിയോട് പഞ്ചായത്ത് വനിതാ വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ് ( ഡബ്ല .) 2, കാവുമന്ദം 
14 - 2 - 1983 - ൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചുവന്ന വ്യവസായ 
സഹകരണ സംഘമാണ്. റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണവും 
വില്പനയും നടത്തിപ്പോന്ന സംഘത്തിന്റെ പ്രവർത്തനം 
1999 - ൽ നിലച്ചശേഷം അഡ്മിനിസ്ട്രേറ്റ് ഭരണത്തിലായിരുന്നു . 
മേൽ പരാമർശം (1) പ്രകാരം 12 -7 - 2013 - ന് ചേർന്ന സംഘം 
പൊതുയോഗത്തിൽ പങ്കെടുത്ത 47 മെമ്പർമാർ 
സംഘം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ 


- ( 2 ) 


- മേൽ വിവരിച്ച സാഹചര്യത്തിൽ 19 69 - ലെ കേരള 
സഹകരണ സംഘം നിയമം സെക്ഷൻ 11 ( 1 ) പ്രകാരം 
എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചു 
കൊണ്ട് തരിയോട് പഞ്ചായത്ത് വനിതാ വ്യവസായ സഹകരണ 
സംഘം എസ് ഇൻഡ് ( ഡബ്ല .) 2 , കാവുമന്ദം എന്ന സംഘം 
സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽ ഉത്തരവാകുന്നു . മേൽ 
നിയമത്തിലെ സെക്ഷൻ 72 പ്രകാരം ശ്രീമതി ഗിരിജ, വി .എൻ., 
സീനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, താലൂക്ക് വ്യവസായ 
ഓഫീസ്, വൈത്തിരി എന്നവരെ ലിക്വിഡേറ്ററായി നിയമിച്ച് 
ഇതിനാൽ ഉത്തരവായിരിക്കുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന് 
വരേണ്ടതുമായ മറ്റ് അവകാശങ്ങളും അടിയന്തിര 
മായി കൈവശത്തിലെടുക്കേണ്ടതും (പസ്തുത മുതലു 
കളുടെയും അവകാശങ്ങളുടെയും നാശമോ, നഷ്ടമോ 
തടയുന്നതിന് ലിക്വിഡേറ്റർക്ക് യുക്തമെന്ന് തോന്നുന്ന 
നടപടികൾ സ്വീകരിച്ചു കൊണ്ട് സംഘം അന്തിമമായി 
സമാപീകരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കേണ്ടതാണ്. 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
വയനാട്. 


( ഒപ്പ്) 


ജനറൽമാനേജർ. 


